Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


AD 


GOVERNMENT 
OF KERALA 

നാൾ 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 
1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Fisheries Department 


തിരുവനന്തപുരം ഫിഷറീസ് വകുപ്പ് ഡയറക്ടറുടെ നടപടികമം 


വിഷയം : -ഫിഷറീസ് ജീവനക്കാര്യം - ഫിഷറീസ് കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( കാറ്റഗറി -1 ) തസ്തികയിലെ അന്തിമ 

സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം : - ( 1 ) ഈ ഓഫീസിലെ 30-1-2021 -ാം തീയതിയിലെ DFTVM / 25412021- എ 6 നമ്പർ സർക്കുലർ . 

( 2 ) ശ്രീ . രാജ് മോഹൻ , ഐ . , ഫിഷറീസ് കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ - ടെ 9-2-2021 - ലെ അപേക്ഷ . 


ഉത്തരവ് നമ്പർ DFTVM / 254 / 2021- എ 6 തീയതി 5-5-2021 


ഫിഷറീസ് കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( കാറ്റഗറി -1 ) തസ്തികയിലെ 1-1-2021 വരെയുള്ള കാലയളവിലെ താൽക്കാലിക 
സീനിയോറിറ്റി ലിസ്റ്റ് പരാമർശം ( 1 ) പ്രകാരം പ്രസിദ്ധീകരിക്കുകയും ആയത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പരാതികൾ ക്ഷണിച്ച് 
സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു . ആയത് സംബന്ധിച്ച് ലഭിച്ച പരാതികൾ പരിശോധിച്ച് യുക്തമായ മാറ്റങ്ങൾ 
വരുത്തിയിട്ടുണ്ട് . 


മേൽ സാഹചര്യത്തിൽ 30-1-2021 -ാം തീയതിയിൽ പ്രസിദ്ധീകരിച്ച ഫിഷറീസ് കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( കാറ്റഗറി -1 ) 
തസ്തികയുടെ മുൻഗണനാ പട്ടിക അന്തിമമാക്കി അംഗീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Office of the Fisheries Director , 
Thiruvananthapuram . 


C. A. LATHA IAS , 
Director of Fisheries . 


Gaz . No. 31 / 2021 / DTP ( Fisheries ) . 


279 


3rd Aug. 2021 ] 


FISHERIES DEPARTMENT 


32 


Final Seniority List of Fisheries Co - operative Inspector ( Category - I ) as on 1-1-2021 


Qualification 


Name 


Remarks 


Sl . 
No. 


Date of 
Birth 


Date of 
Entry in 
Service 


Date of 
Promotion 


Present 
Office 


General 


Special 


( 1 ) 


( 2 ) 


( 3 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


1 


Satheeshlal , P. 


S.S.L.C. 


8-4-1973 


31-10-1994 


8-2-2008 


MOP , A / C 
Test ( L ) , JDC 


2 


Nizhamudheen , K. 


5-1-1968 


14-3-1996 


2-3-2009 


B.Com with MOP , A / c Test , 
Co - operation ( L ) Type Eng . 


3 


R. S. Rani Vrindha 


BFSC . 


31-5-1967 


30-4-2003 


2-3-2009 


A / C Test 
( L ) , JDC 


Olo DDF , On 
Alappuzha LWA 
Olo DDF , 
Kottayam 
Olo DDF ( Z ) , 
Tvpm . 
O / DDF ( Z ) , 
Tvpm . 
Olo DDF , 
Alappuzha 


4 


V. Dileep Kumar 


S.S.L.C. 


9-6-1971 


26-5-1995 


2-3-2009 


MOP , A / c Test 
( L ) 


5 


Tojo Joseph 


BSc . , BSS 


30-5-1970 


15-7-2003 


3-5-2010 


MOP , A / c Test 
( L ) 


6 


Bhaskaran , C. P. 


BA 


3-4-1997 20-4-2011 


O / DDF , 
Ksgd . 


MOP , A / c Test 25-5-1968 
( L ) , Type Eng . ( L ) 
MOP , A / c Test 6-2-1969 
( L ) , JDC 


7 


Vidhyadharan 


S.S.L.C. 


17-2-1992 20-4-2011 


Olo DDF , 
Kozhikode 


8 


Kiran , P. 


B.Com . 


30-5-1974 


25-8-1997 20-4-2011 


MOP , A / c Test 
( L ) 


Olo DDF , 
Kollam 


9 


Santhoshkumar , P. G. B.Com . 


20-5-1971 


27-10-1997 


13-7-2011 


MOP , A / c Test 
( L ) , PGDC 


O / DDF , 
Alappuzha 
Olo DDF ( Z ) , 
EKM 


10 


M. D. Bindumol 


S.S.L.C. 


6-5-1997 31-12-2013 


MOP , A / c Test 20-5-1971 
( L ) , Type Eng . ( H ) , 
Mal . ( L ) , JDC 


11 


Baiju , K. 


S.S.L.C. 


13-2-1975 


A / c Test ( L ) , 
JDC 


9-10-1995 26-6-2015 


Olo JDF , 
Kozhikode 


12 


Unni , P. K. 


PDC 


7-2-1969 


13-4-1998 


17-7-2014 


MOP , A / c Test 
( L ) , JDC 


Olo DDF ( Z ) , 
Ernakulam 


13 


Shanmukhadas , K. S. PDC 


15-5-1972 


27-11-1998 14-10-2014 


MOP , A / c Test 
( L ) , JDC 


Olo JDF 
TVM 


14 


Dhanya Damodaran 


S.S.L.C. 


7-10-1978 


28-12-1998 


14-1-2015 


MOP , A / c Test 
( L ) , JDC 


Olo JDF ( CZ ) , 
Ekm . 


15 


Nishal , K. B. 


M.Com . 


23-5-1974 


26-3-2004 10-3-2015 


MOP , A / c Test 
( L ) 


Olo DDF , 
Ponnani 


16 


Geetha , T. S. 


PDC 


15-4-1967 


28-4-2001 


26-6-2015 


MOP , A / c Test 
( L ) , JDC 


Olo DDF , 
Trissur 


17 


Smitha Cheriyan 


BA 


3-5-1977 


15-1-2002 26-6-2015 


MOP , A / c Test 
( L ) , JDC 


Olo DDF , 
Alappuzha 


18 


Nishad , P. 


S.S.L.C. 


45-1973 


27-5-1995 26-6-2015 


MOP , A / C Test 
( L ) 


Olo DDF , 
Kozhikode 


19 


Marykutty , N. V 


BSc . , BEd . 


JDC 


24-4-1965 


17-1-1997 26-6-2015 


Olo DDF , 
Kottayam 


20 


M. Sunilkumar 


B.Com . 


1-5-1973 


21-11-2001 


1-12-2015 


MOP , A / C Test 
( L ) 


Olo DDF , 
Ponnani 


280 


3rd AUG . 2021 ] 


FISHERIES DEPARTMENT 


33 


3 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


21 


C. A. Wilfred 


S.S.L.C. 


5-5-1974 


30-4-1996 


6-2-2016 


MOP , A / c Test 
( L ) 


Olo DDF , 
Trissur 


22 


P. A. Renjith 


S.S.L.C. 


1-2-1979 


1-4-1998 


6-2-2016 


MOP , A / c Test 
( L ) JDC 


O / DDF , 
Ernakulam 


23 


Bindhu , S. 


28-7-1970 


1-9-2005 


9-6-2016 


BSc . ( Botany ) MOP , A / c Test 
BEd . ( Natural ( L ) 
Science ) 


Olo DDF ( Z ) , 
Tvpm . 


24 


R. Rakesh 


S.S.L.C. 


6-5-1972 


16-2-2001 


9-6-2016 


MOP , A / c Test 
( H ) JDC 


O / DDF , 
Alappuzha 


25 


S.S.L.C. 


7-12-2002 31-8-2016 


Sreejith 

Sreedharan 


MOP , A / c Test 25-10-1975 
( L ) 


Olo DDF , 
Kannur 


26 


P. Anilkumar 


S.S.L.C. 


10-5-1970 


25-10-2000 31-8-2016 


MOP A / c Test 
( H ) 


Olo DDF , 
Kollam 


27 


K. Prabhakaran 


S.S.L.C. 


15-5-1969 


16-5-2003 31-8-2016 


MOP , A / c Test 
( L ) 


Olo DDF , 
Kozhikode 


28 


S.S.L.C. 


11-5-1982 


29-5-2003 31-8-2016 


Sherine Abdulla , 

P. V. 


O / DDF , 
Kozhikode 


MOP , A / c Test 
( H ) , Dip . in 
Electronics & 
Communication 
JDC 


29 


R. G. Ajith 


S.S.L.C. 


28-5-1978 


13-3-2004 26-10-2016 


MOP , A / c Test 
( L ) 


Olo DDF ( Z ) , 
Tvpm . 


30 


S.S.L.C. 


26-9-1976 


6-10-2004 


18-1-2017 


Sreedharan 

Kunjumani 


MOP , A / c Test 
( L & H ) , Dip . in 
Mech . Engg . 


Olo DDF , 
Palakkad 


31 


A. Razi 


S.S.L.C. 


30-4-1970 


13-12-2004 


18-1-2017 


MOP , A / c Test 
( L ) 


Olo DDF ( Z ) , 
Tvpm . 


32 


1-6-1974 


20-4-2005 18-1-2017 


Sanjeev Kumar , 

K. S. 


BA ( His . ) , 
MA ( Mal . ) 


MOP , A / c Test 
( L ) , JDC 


Olo DDF , 
Kannur 


33 


Nisha , T. P. 


S.S.L.C. 


22-3-1976 


3-4-2004 


6-6-2019 


Type writing 
( L - Eng . & H ) , 
Mal . ( L & H ) 


Olo DDF , 
Kozhikode 


34 


Mariamma Joseph 


PDC 


13-9-1980 


9-5-2005 


8-6-2018 


MOP , A / c Test 
( L ) , ( H ) 


Olo ADF , 
Pathanamthitta 


35 


Manoj Kumar , L. G 


S.S.L.C. 


1-5-1980 


24-1-2005 


4-7-2018 


MOP , A / c Test 
( L ) 


Olo DDF , 
Kollam 


36 


Udayakumar , K. K. 


BSc . Maths 


1-6-1985 


9-9-2005 


6-6-2019 


MOP , A / c Test 
( L & H ) , JDC 


Olo DDF , 
Kannur 


37 


Manukumar , K. N. 


B.Com . 


8-2-1974 


10-6-2005 


14-8-2019 


MOP , A / c Test 
( L ) 


Olo DDF , 
Ponnani 


38 


C. P. Saiju 


S.S.L.C. 


15-5-1976 


19-5-2008 


14-8-2019 


MOP , A / c Test 
( L ) , JDC 


Olo DDF ( Z ) , 
Ernakulam 


39 


Rajmohan , I. 


7-1-2002 


11-6-2020 


S.S.L.C. , 
PDC 


Olo DDF , 
Trissur 


MOP , A / c Test 10-7-1973 
( L ) , Type writing 
Eng . ( L ) , DCA & 
Office Management , 
JDC 


40 


Thomas P. Abraham M.Com . 


21-5-1974 


29-9-2008 


11-6-2020 


MOP A / c Test 
( L ) , JDC 


Olo DDF ( Z ) , 
Tvpm . 


281 


3rd AUG , 2021 ] 


FISHERIES DEPARTMENT 


34 


തിരുവനന്തപുരം ഫിഷറീസ് വകുപ്പ് ഡയറക്ടറുടെ നടപടികമം 


വിഷയം : -ഫിഷറീസ് - അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ഫിഷറീസ് തസ്തികയിലെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് 

പ്രസിദ്ധീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം : - ഈ ഓഫീസിലെ 8-2-2021 -ാം തീയതിയിലെ DFTVM / 307 / 2021- എ 6 നമ്പർ സർക്കുലർ . 


ഉത്തരവ് നമ്പർ DFTVM / 307 / 2021- എ 6 തീയതി 15-7-2021 


ഫിഷറീസ് വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ഫിഷറീസ് തസ്തികയിലെ 1-1-2021 വരെയുള്ള കാലയളവിലെ 
താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് പരാമർശം പ്രകാരം പ്രസിദ്ധീകരിക്കുകയും ആയത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പരാതികൾ 
ക്ഷണിച്ച് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു . ആയത് സംബന്ധിച്ച് പരാതികളൊന്നും നാളിതുവരെ ലഭിച്ചിട്ടില്ലാത്ത 
സാഹചര്യത്തിൽ 8-2-2021 -ാം തീയതിയിൽ പ്രസിദ്ധീകരിച്ച അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ഫിഷറീസ് തസ്തികയുടെ മുൻഗണനാ 
പട്ടികഅന്തിമമാക്കി അംഗീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Directorate of Fisheries , 
Thiruvananthapuram . 


R. GIRIJA IAS , 
Director of Fisheries . 


Final Seniority List of Assistant Registrar of Fisheries as on 1-1-2021 


Qualification 


Date of 
Promotion 


Present 
Station 


Nai | 1e 


Date of 
Entry in 
Service 


SI . 
No. 


Remarks 


Date of 
Birth 


as ARF 


Academic 


Special 


1 K. R. Sunilkumar 28-5-1965 


B.Com . . 


23-5-1987 


28-4-2016 


MOP , , 
A / C Test 
( L ) & ( H ) , 

JDC 


ARF , , 
O / o the DDF , 
Trissur 


2 


K. S. Remani 


31-12-1970 


BA 


29-10-1994 


17-10-2016 


MOP , 
A / c Test ( L ) , 
Type English 

( L ) , JDC 


ARF , 
O / o the JDF ( SZ ) , 
Thiruvanantha 
puram 


3 


Shanavas , B. 


11-3-1971 


BA 


26-5-1995 


1-12-2016 


MOP , 
A / c Test ( L ) , 

JDC 


ARF , 
O / o the JDF ( CZ ) , 
Ernakulam 


4 


Vinodhini , P. 


15-5-1973 


S.S.L.C. 


29-5-1995 


17-3-2017 


MOP , 
A / c Test ( L ) , 

JDC 


ARF , 
O / o the DDF , 
Kollam 


5 Rajitha , V. 


18-9-1975 


S.S.L.C. 


19-6-1995 


28-9-2017 


MOP , 
A / c Test ( L ) , 

JDC 


ARF , 
O / o the DDF , 
Kannur 


6 


Manoj , E. 


2-5-1974 


S.S.L.C. 


4-11-1994 


21-6-2018 


MOP , 
A / c Test ( L ) , 

JDC 


ARF , 
O / o the JDF ( NZ ) , 
Kozhikode 


7 


30-5-1973 


7-5-2003 


4-11-2020 


R. S. 
Ajanthakumari 


MSc . . 

MOP , , 
Zoology A / c Test ( L ) , 

JDC 


ARF , 
O / o the DDF , , 
Ponnani 


282 


3rd AUG . 2021 ) 


FISHERIES DEPARTMENT 


35 


ഫിഷറീസ് സഹകരണസംഘം രജിസ്ട്രാർ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ( ഉത്തരമേഖല ) 

കോഴിക്കോടിന്റെ നടപടിക്രമം 


( 1 ) 
വിഷയം : -ഫിഷറീസ് - സഹകരണം - പുതിയ കടപ്പുറം വനിത FDWCS Ltd. No. F ( MW ) 67-1969 പ്രവർത്തനം 

നിർത്തൽ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സൂചന :-( 1 ) ഫിഷറീസ് അസി . രജിസ്ട്രാർ പൊന്നാനിയുടെ 29-1-2020 - ലെ എ.ആർ.എഫ് . 203 | 19 നമ്പർ കത്ത് . 

( 2 ) ഈ ആഫീസിലെ 30-6-2020 - ലെ ഇതേ നമ്പർ ഉത്തരവ് . 
( 3 ) എഫ്.ഡി.ഒ. ഗ്രേഡ് -1 താനൂരിന്റെ 15-10-2020 - ലെ 36 { 20 നമ്പർ കത്ത് . 


ഉത്തരവ് നമ്പർ എഫ് / 459 / 20 തീയതി 26-4-2021 


മലപ്പുറം ജില്ലയിലെ പുതിയ കടപ്പുറം വനിത FDWCS Ltd. No. F ( MW ) 67 - ൽ നിലവിലുണ്ടായിരുന്ന ഭരണ സമിതി 
യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും സംഘം അംഗങ്ങൾക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടു പോകുന്ന തിന് 
താൽപര്യമില്ലെന്നും സംഘം പ്രവർത്തനം നിർത്തൽ ചെയ്ത് ഉത്തര വാകുന്നതിനുമായി സൂചന ( 1 ) പ്രകാരം ഫിഷറീസ് 
അസി . രജിസ്ട്രാർ പൊന്നാനി ശുപാർശ സമർപ്പിക്കുകയും , ആയതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലേക്കായി 1969 
KCS Act വകുപ്പ് 65 പ്രകാരം പരിശോധന നടത്തുന്നതിനായി എഫ്.ഡി.ഒ. ഗഡ് -1 താനൂരിനെ നിയോഗിച്ചു കൊണ്ട് 
സൂചന ( 2 ) പ്രകാരം ഉത്തരവാകുകയും വകുപ്പ് 65 പരിശോധന റിപ്പോർട്ട് സൂചന ( 3 ) പ്രകാരം സമർപ്പിച്ചിട്ടുമുണ്ട് . 


വകുപ്പ് 65 പരിശോധനാ റിപ്പോർട്ടിൽ 26-10-1996 - ൽ രജിസ്റ്റർ ചെയ്ത സംഘം 5-11-1996 - ൽ ആദ്യ യോഗം ചേർന്നുവെങ്കിലും 
സംഘം ബൈലോ പ്രകാരം യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും വകുപ്പ് 28 ചട്ടം ( 7 ) പ്രകാരം യാതൊരു നടപടിയും 
സ്വീകരിച്ചില്ലെന്നും സംഘം യാതൊരു പുനരുജ്ജീവന സാധ്യതയുമില്ലാത്തതിനാൽ വകുപ്പ് 71 ( സി ) പ്രകാരം നിർത്തൽ 
ചെയ്യാവുന്നതാണെന്ന് സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


മേൽ സാഹചര്യത്തിൽ സംഘം പുനരുജ്ജീവനത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്ന് ബോധ്യമായതിനാൽ 1969 KCS Act 
വകുപ്പ് 3 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് പുതിയ കടപ്പുറം വനിത FDWCS Ltd. No. F ( MW ) 
67 - ൽ വകുപ്പ് 71 ( 2 ) ( ബി ) പ്രകാരം പ്രവർത്തനം നിർത്തൽ ചെയ്തുകൊണ്ടും , വകുപ്പ് 72 പ്രകാരം ലിക്വിഡേറ്റർ ആയി സീനിയർ 
സഹകരണ സംഘം ഇൻസ്പെക്ടർ താനൂരിനെ നിയോഗിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ലിക്വിഡേറ്റർ ഉടൻതന്നെ സംഘത്തിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും ചുമതല ഏറ്റെടുത്ത് റിപ്പോർട്ട് 
ചെയ്യേണ്ടതും , നിയമാനുസൃത കാലാവധിയായ 2 മാസത്തിന് ശേഷം സംഘത്തിന്റെ അവസാന സമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ് . 


( 2 ) 


വിഷയം : -ഫിഷറീസ്- സഹകരണം -- മലപ്പുറം മീൻതെരുവ് അഴീക്കൽ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എഫ് . ( എം . ) 6 പ്രവർത്തനം നിർത്തൽ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സൂചന :-( 1 ) ഈ ആഫീസിലെ 16-10-2017 - ലെ ഇതേ നമ്പർ ഉത്തരവ് . 

( 2 ) ഫിഷറീസ് അസി . രജിസ്ട്രാർ പൊന്നാനിയുടെ 5-2-2019 - ലെ എ.ആർ.എഫ് . 15/10 നമ്പർ കത്ത് . 
( 3 ) ഈ ആഫീസിലെ 25-2-2019 , 10-6-2019 തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവ് . 
( 4 ) എഫ്.ഡി.ഒ. ഗഡ് -1 , പൊന്നാനിയുടെ 28-1-2021 - ലെ എഫ്.ഡി.ഒ. പി.എൻ.ഐ. ഇ / 6 / 20 നമ്പർ കത്ത് . 


ഉത്തരവ് നമ്പർ എഫ് / 1052 / 18 തീയതി 6-5-2021 


മലപ്പുറം ജില്ലയിലെ മീൻതെരുവ് അഴീക്കൽ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എഫ് . ( എം . ) 6 ഭരണ സമിതിയുടെ കാലാവധി അവസാനിക്കും മുൻപ് പുതിയ ഭരണ സമിതി തെരഞ്ഞെടുപ്പ് നടത്താത്തതിനാൽ 
ഭരണസ്തംഭനത്തിലായ ടി സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിലേക്കായി മൂന്നംഗ ഭരണാധികാര സമിതിയെ നിയോഗിച്ചുകൊണ്ട് 
സൂചന ( 1 ) പ്രകാരം ഉത്തരവാകുകയും , ആയത് പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ സംഘത്തിൽ പുതിയ ഭരണസമിതി 
തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെന്നും , ടി സംഘം ആർ.എൻ.എ. പട്ടികയിൽ ഉൾപ്പെടുത്തിയതും , യാതൊരു ഭരണ സംവിധാനവും 
ഇല്ലെന്നും ആയതിനാൽ വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കാവുന്നതാണെന്നും സൂചന ( 2 ) പ്രകാരം ഫിഷറീസ് അസി . രജിസ്ട്രാർ , 
പൊന്നാനി ശുപാർശ സമർപ്പിക്കുകയുണ്ടായി . ആയതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലേക്കായി സംഘത്തിൽ വകുപ്പ് 65 
പ്രകാരം പരിശോധന നടത്തുന്നതിന് എഫ്.ഡി. ഒ . ഗഡ് -1 , പൊന്നാനിയെ നിയോഗിച്ചു കൊണ്ട് സൂചന ( 3 ) പ്രകാരം 
ഉത്തരവാകുകയും , ആയതിന്റെ പരിശോധന റിപ്പോർട്ട് സൂചന ( 4 ) പ്രകാരം സമർപ്പിച്ചിട്ടുണ്ട് . 


സൂചന ( 4 ) വകുപ്പ് 65 പരിശോധന റിപ്പോർട്ട് പ്രകാരം സംഘത്തിന്റെ രേഖകൾ പരിശോധനയ്ക്ക് ലഭ്യമായില്ലെന്നും , 
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും രേഖകൾ ലഭ്യമാക്കിയില്ലെന്നും ആർ.എൻ.എ. ലിസ്റ്റിൽപെട്ട സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്നും പരിശോധന ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
Gaz , No. 3112021 / DTP ( Fisheries ) . 

283 


3rd AUG . 2021 ) ] 


FISHERIES DEPARTMENT 


36 


മേൽ സാഹചര്യത്തിൽ സംഘം പുനരുജ്ജീവനത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്ന് ബോധ്യമായതിനാൽ 1969 
KCS Act വകുപ്പ് 3 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് മീൻതെരുവ് അഴീക്കൽ മത്സ്യത്തൊഴിലാളി 
വികസന ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ . എഫ് . ( എം . ) 6 - ൽ വകുപ്പ് 71 ( 2 ) ( ബി ) പ്രകാരം പ്രവർത്തനം നിർത്തൽ 
ചെയ്തുകൊണ്ടും , വകുപ്പ് 72 പ്രകാരം ലിക്വിഡേറ്റർ ആയി എഫ്.ഡി.ഒ , ഗ്രേഡ് -1 , പൊന്നാനിയെ നിയോഗിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ലിക്വിഡേറ്റർ ഉടൻതന്നെ സംഘ ത്തിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും ചുമതല ഏറ്റെടുത്ത് റിപ്പോർട്ട് 
ചെയ്യേണ്ടതും , നിയമാനുസൃത കാലാവധിയായ 2 മാസത്തിന് ശേഷം സംഘത്തിന്റെ അവസാന സമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ് . 


( 3 ) 


വിഷയം : -ഫിഷറീസ് സഹ ക രണം- -മടക്കി മല നിശാ ഗന്ധി പട്ടിക ഗോത്ര വർഗ്ഗ ഫിഷറീസ് വിവി ധോ ദ്ദേശ 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ് . ( ഡബ്ളിയു . ) 157 , 10 - രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നു . 
സൂചന :-( 1 ) ഫിഷറീസ് അസി . രജിസ്ട്രാർ കണ്ണൂരിന്റെ 9-6-2019 - ലെ എ.ആർ.എഫ് . ( കെ . ) / 412/2019 നമ്പർ കത്ത് . 

( 2 ) ഈ ആഫീസിലെ 10-3-2020 തീയതിയിലെ ഇതേ നമ്പർ ഉത്തരവ് . 
( 3 ) എഫ്.ഡി.ഒ. ഗ്രേഡ് -2 , വയനാടിന്റെ 23-2-2021 - ലെ Madakkimala / STFCS / 65 / Enquiry / 20 നമ്പർ കത്ത് . 


ഉത്തരവ് നമ്പർ എഫ് / 1715 / 19 തീയതി 3-6-2021 


വയ നാട് ജില്ല യിലെ മട ക്കി മല നിശാ ഗന്ധി പട്ടിക ഗാ ത വർഗ്ഗ ഫിഷറീസ് 

വിവി ധോ ദ്ദേ ശ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ . എഫ് . ( ഡബ്ളിയു . ) 157/10 രജിസ്റ്റർ ചെയ്ത് 9 വർഷം പിന്നിട്ടിട്ടും ആദ്യ പൊതുയോഗം 
ചേരുകയോ , പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ആയതിനാൽ സംഘം പ്രവർത്തനം നിർത്തൽ ചെയ്ത് 
ഉത്തരവാകുന്നതിനായി സൂചന ( 1 ) പ്രകാരം ഫിഷറീസ് അസി . രജിസ്ട്രാർ , കണ്ണൂർ ശുപാർശ സമർപ്പിക്കുകയും , ആയത് പ്രകാരം 
സംഘത്തിൽ 1969 KCS Act വകുപ്പ് 65 പ്രകാരം പരിശോധന നടത്തുന്നതിന് എഫ്.ഡി.ഒ. ഗ്രേഡ് -2 , വയനാടിനെ നിയോഗിച്ച് 
സൂചന ( 2 ) പ്രകാരം ഉത്തരവാകുകയും , വകുപ്പ് 65 റിപ്പോർട്ട് സൂചന ( 3 ) പ്രകാരം സമർപ്പിച്ചിട്ടുമുണ്ട് . 


വകുപ്പ് 65 പരിശോധന റിപ്പോർട്ട് പ്രകാരം , ആദ്യ പൊതു യോഗം ചേരുകയോ പ്രവർത്തനം ആരംഭിക്കുകയോ 
ചെയ്തിട്ടില്ലെന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബൈലോ മിനുട്സ് ബുക്ക് എന്നിവയൊന്നും തന്നെ ലഭ്യമല്ലെന്നും , സംഘം 
പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു സാധ്യതയുമില്ലെന്നും , സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്നും ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


മേൽ സാഹചര്യത്തിൽ വകുപ്പ് 71 ( 2 ) ( എ ) ( ബി ) ( സി ) പ്രകാരം സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ പ്രകാരം 
കുറഞ്ഞത് 25 - ൽ കുറവല്ലാത്ത അംഗങ്ങൾ വേണം എന്നത് പാലിച്ചിട്ടില്ല എന്നും , സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ 
പ്രവർത്തനം ആരംഭിച്ചില്ല എന്നും , മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി രൂപീകരിച്ച സംഘത്തിൽ അത്തരത്തിലുള്ള 
യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും , എനിക്ക് ബോധ്യമായതിനാൽ 1969 KCS Act വകുപ്പ് 3 പ്രകാരം എന്നിൽ 
നിക്ഷിപ്ത മായ അധികാരം വിനിയോഗിച്ച് മട ക്കി മല നിശാഗന്ധി പട്ടിക ഗോത്ര വർഗ്ഗ ഫിഷറീസ് വിവിധോദ്ദേശ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ് . ( ഡബ്ളിയു . ) 157 / 10 - ൽ വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് 
ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . ഈ ഉത്തരവിന് ഉത്തരവ് തീയതി മുതൽ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് . 


ഫിഷറീസ് ജോയിന്റ് ഡയറക്ടറുടെ 
കാര്യാലയം ( ഉത്തരമേഖല ) , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ 

ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ . 


284 


Salim A 


Digitally signed by Salim A 
Date : 2021.09.20 19:25:22 +05 : 30 ' 


